O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 21 


Tuesday , 21st December 2021 


1197 ധനു 6 


1943 അഗ്രഹായനം 30 
30th Agrahayana 1943 


6th Dhanu 1197 


നമ്പർ 


വാല്യം 10 
Vol . X 


50 


No. 


Part III 


Fisheries Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


21st December 2021 


KERALA GAZETTE 


11 


വിജ്ഞാപനം 


നമ്പർ എഫ് -2934 2020 


15 നവംബർ 2021 


- 


ആലപ്പുഴ ജില്ലയിൽ തുറവൂർ മത്സ്യഭവൻ പരിധിയിൽപ്പെട്ട അരൂർ വില്ലേജിൽ പുറമ്പോക്ക് 
കായലിൽ സർവ്വേ നമ്പർ 410 { 1 } 50 -ൽ പട്ടയം സി നമ്പർ 1234 പ്രകാരം ഉള്ള ചീന വല ഒന്നാം 
തരത്തിൽപ്പെടുത്തി ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ വഞ്ചിപ്പുരയ്ക്കൽ 
വീട്ടിൽ കൊച്ചയ്യൻ പത്മനാഭൻ പേർക്ക് പതിച്ച് പട്ടയം നൽകിയിട്ടുള്ളതാകുന്നു . ചീനവലയിൽ നിന്നുള്ള 
ആദായം എടുത്ത് ജീവിച്ചു വരവേ ശീ . കൊച്ചപ്പൻ പത്മനാഭൻ 19-6-1987 - ൽ മരണപ്പെടുകയുണ്ടായി . 
ടിയാന്റെ നിയമാനുസൃത പിൻതുടർച്ചാവകാശികളും ടിയാന്റെ മക്കളുമായ ശ്രീ . വി . പി . അശോകനും 
ശ്രീ . വി . പി . ചന്ദ്ര ബോസിനും 1988 - ൽ മൂന്നാം പുസ്തകം 732 -ാം വാല്യം 119 മുതൽ 132 വരെ 
വശങ്ങളിൽ 2521 -ാം നമ്പരായി രജിസ്റ്റർ ചെയ്ത ഭാഗ ഉടമ്പടി പ്രകാരം തുല്യ അവകാശ മായി 
സിദ്ധിച്ചിട്ടുള്ളതുമായ ചീനവലയുടെ ഉടമസ്ഥാവകാശം മാറ്റി തങ്ങളുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്തി 
തരണമെന്ന് കാണിച്ച് പ്രമാണങ്ങളുടെ ശരിപ്പകർപ്പ് സഹിതം അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . 


മേൽ സാഹ ചര്യത്തിൽ ടി ചീന വല യുടെ രജിസ്ട്രേഷൻ ശ്രീ . വി . പി . അശോക നും 
ശ്രീ . വി . പി . ചന്ദ്രബോസിനും തുല്യ അവകാശമായി നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . ആയതിനാൽ 
ആർക്കെങ്കിലും ന്യായമായ ആക്ഷേപമോ , നിർദ്ദേശമോ ഉണ്ടെങ്കിൽ അത് ഈ പരസ്യം പ്രസിദ്ധം 
ചെയ്യുന്ന ഗസറ്റ് തീയതി മുതൽ ഒരു മാസത്തിനകം പരസ്യാധികാരിയെ അറിയിക്കേണ്ട താകുന്നു . 
നിശ്ചിത തീയതിക്കുള്ളിൽ യാതൊരു വിധ ആക്ഷേപമോ , നിർദ്ദേശമോ രേഖാമൂലം ലഭിക്കുന്നില്ലെങ്കിൽ 
ഇനി ഒരറിയിപ്പ് കൂടാതെ സി നമ്പർ 1234 -ാം നമ്പർ ചീനവലയുടെ രജിസ്ട്രേഷൻ ടി അശോകന്റെയും 
ചന്ദ്രബോസിന്റെയും പേരിൽ നൽകുന്നതാണെന്ന് ഇതിനാൽ സകലമാനപേരെയും അറിയിക്കുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , ആലപ്പുഴ . 


( ഒപ്പ് ) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12 


KERALA GAZETTE 


Part III 


ഫിഷറീസ് സഹകരണ സംഘം രജിസ്ട്രാർ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 

( ഉത്തരമേഖല ) കോഴിക്കോടിന്റെ നടപടിക്രമം 


ക്ഷേ മ 


സൂചന : -ഫിഷറീസ് - സഹകരണം മുഴപ്പിലങ്ങാട് മോഗേഴ്സ്- മത്സ്യത്തൊഴിലാളി വികസന 

സഹ ക രണ സംഘം ക ക്ലിപ്തം നമ്പർ എഫ് ( സി ) 3461 പ്രവർത്തനം നിർത്തൽ 
ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 
പരാമർശം ; - ( 1 ) ഈ ഓഫീസിലെ 6-3-2019 , 17-10-2010 -ാം തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവ് . 

( 2 ) എഫ്.ഡി.ഒ. ( HQ ) FDO / HQ / കണ്ണൂരിന്റെ 2-3-2020 - ലെ Administrator 11/2019 
( 2 

ജനറൽ ബോഡി 2019 നമ്പർ കത്ത് . 


( 3 ) 


ഈ ആഫീസിലെ 22-7-2020 , 21-1-2021 തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവുകൾ 


( 4 ) എസ് . സി . ഐ . , കണ്ണൂരിന്റെ 3-9-21 - ലെ 175 21 / എസ് . സി . ഐ . നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എഫ് / 167012017 , തീയതി 20-10-2021 


കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മോഗേഴ്സ് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമസഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ എഫ് ( സി ) 3461 - ൽ നിലവിലുണ്ടായിരുന്ന ഭരണ സമിതി കാലാവധിക്കകം 
പുതിയ ഭരണ സമിതി തെരഞ്ഞെടുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് സംഘം നേരിടുന്ന 
ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിലേക്കായി സംഘത്തിൽ വകുപ്പ് 33 ( 1 ) ( എ ) പ്രകാരം ഭരണാധികാരിയെ 
നിയമിച്ച് സൂചന 1 പ്രകാരം ഉത്തരവാകുക യും , സംഘം ഭരണ സമിതി തെരഞ്ഞെടുപ്പ് നടപടികൾ 
പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചുവെങ്കിലും , സംഘം അംഗങ്ങളുടെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ 
ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചില്ലെന്ന് സൂചന 2 പ്രകാരം റിപ്പോർട്ട് ചെയ്യുകയും , 
ആയതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായി 1969 കേരള സഹ ; സംഘം നിയമം വകുപ്പ് 65 
പരിശോധന നടത്തുന്നതിന് സീനിയർ സഹ ; സംഘം ഇൻസ്പെക്ടർ കണ്ണൂരിനെ നിയോഗിച്ച് സൂചന 3 
പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുകയും , ആയതുപകാരം വകുപ്പ് 65 പരിശോധന റിപ്പോർട്ട് സൂചന 4 
പ്രകാരം സമർപ്പിച്ചിട്ടുമുണ്ട് . 

സംഘത്തിൽ നടത്തിയ വകുപ്പ് 65 പരിശോധനയുടെ റിപ്പോർട്ട് പ്രകാരം സംഘം യാതൊരു 
പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്ന് സംഘം മുൻ പ്രസിഡന്റ് മൊഴി രേഖപ്പെടുത്തിയതായും , അംഗങ്ങളുടെ 
യാതൊരു വിവരവും ലഭ്യമല്ലെന്നും നിലവിലെ ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം ബൈലോ പ്രകാരം 5 
ആയ തി നാൽ 

ഭേദ ഗതി സാധ്യ മല്ലാ എന്നും , പുന രു ജ്ജീ വ ന ത്തിന് യാതൊരു 
സാധ്യതയുമില്ലെന്നും , ആയതിനാൽ സംഘം സമാപ്തീകരിച്ച് ഉത്തരവാക്കാവുന്നതാണെന്നും പരിശോധന 
ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ സംഘം പുനരുജ്ജീവനത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് എനിക്ക് 
ബോധ്യ മാ യ തി നാൽ 1969 KCS Act വകുപ്പ് 3 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ അധികാരം 
വിനിയോഗിച്ച് മുഴുപ്പിലങ്ങാട് മോഗേഴ്സ് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമസഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എഫ് ( സി ) 3461 വകുപ്പ് 71 ( 2 ) ബി പ്രകാരം പ്രവർത്തനം നിർത്തൽ ചെയ്തുകൊണ്ടും , വകുപ്പ് 72 
പ്രകാരം ലിക്വിഡേറ്റർ ആയി ഫിഷറീസ് ഡവലപ്പ്മെന്റ് ആഫീസർ ഗ്രേഡ് -1 കണ്ണൂരിനെ നിയോഗിച്ചു 
കൊണ്ടും ഇതിനാൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ലിക്വിഡേറ്റർ ഉടൻ തന്നെ സംഘത്തിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും ചുമതല 
ഏറ്റെടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട തും , നിയ മാ നു സൃത കാലാവധി യായ 2 മാസത്തിന് ശേഷം 
സംഘത്തിന്റെ അവസാന സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 


ബലോ 


( ഒപ്പ് ) 
ഫിഷറീസ് സഹകരണ സംഘം 

രജിസ്ട്രേഷൻ 
ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 

ഉത്തരമേഖല . 


ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ , 
ജനറലിന്റെ കാര്യാലയം , കോഴിക്കോട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.21 ( 4:03:04 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


